Kerala Gazette No. 26 dated 28th June 2016 . 


PART I 


Section iji 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ- ബി) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 20053/ ലെഗ്. ബി2 /2015 / നിയമം. 


2016 മാർച്ച് 11 
തിരുവനന്തപുരം, 1991 കുംഭം 27 

- 1937 ഫാൽഗുനം 21. 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെ പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറി വി ലേക്കായി ഇതിനാൽ പ്രസിദ്ധ പ്പെടു ത്തു ന്നു . നിയമ സഭ പാസ്സാക്കിയ 
പ്രകാരമുള്ള ബില്ലിന് 2016 മാർച്ച് 11 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


ഡി. സാജു , 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2016 - ലെ 8 -ാം ആക്റ്റ് 
2016- ലെ കേരള ഭൂനികുതി ( ഭേദഗതി) ആക്ട് 


1961- ലെ കേരള ഭൂനികുതി ആക്ട് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

- ഒരു 
ആക്റ്റ് 


പീഠിക . – 1961- ലെ കേരള ഭൂ നികുതി ആക്റ്റ് ഇതിനുശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയേഴാം സംവത്സരത്തിൽ ഇനിപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു : 

- 1. ചുരുക്കപ്പേരും പാരം ഭവും. - (1 ) ഈ ആക്റ്റിന് 2016 - ലെ കേരള 
ഭൂനികുതി ( ഭേദഗതി) ആക്റ്റ്എന്ന് പേര് പറയാം. 

( 2 ) ഇത് 2014 സെപ്റ്റംബർ 30 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 

- 2. 6 -ാം വകുപ്പിനുള്ള ഭേദഗതി. - 1961 - ലെ കേരള ഭൂനികുതി ആക്ടിലെ 
( 1961- ലെ 13) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക) 6 -ാം 
വകുപ്പ് (1) -ാം ഉപവകുപ്പിനുപകരം താഴെ പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 

- “(1) 7 -ാം വകുപ്പ് (2) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി, 5-ാം 
വകുപ്പ് പ്രകാരം പ്രതിവർഷം ചുമത്തപ്പെടുന്നതും ഈടാക്കുന്നതുമായ അടിസ്ഥാന 
നികുതി താഴെ പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള നിരക്കുകളിൽ ആയിരിക്കുന്നതാണ്: 

പട്ടിക 
-- പഞ്ചായത്ത് പ്രദേശങ്ങളിൽ : 
8 ആർ വരെ 

ഓരോ ആറിനും 1 രൂപ 
2 ഹെക്ടർ വരെ 

ഓരോ ആറിനും 2 രൂപ 
2 ഹെക്ടറിനു മുകളിൽ 

400 രൂപയും രണ്ട് ഹെക്ടറിൽ അധികം 
വരുന്ന ഭൂമിക്ക് ഓരോആറിനും 5 രൂപ 
വീതവും 


I 


ടൗൺ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ പ്രദേശങ്ങളിൽ : 


3 ആർ വരെ 

-- ഓരോ ആറിനും 2 രൂപ 
- 2 ഹെക്ടർ വരെ ഓരോ ആറിനും 4 രൂപ 
2 ഹെക്ടറിനു മുകളിൽ 800 രൂപയും രണ്ട് ഹെക്ടറിൽ അധികം വരുന്ന 

ഭൂമിക്ക് ഓരോ ആറിനും 10 രൂപ വീതവും 
III . മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ : 
2 ആർ വരെ 

ഓരോ ആറിനും 4 രൂപ 
2 ഹെക്ടർ വരെ - ഓരോ ആറിനും 8 രൂപ 
2 ഹെക്ടറിനു മുകളിൽ 1600 രൂപയും രണ്ട് ഹെക്ടറിൽ അധികം വരുന്ന 

ഭൂമിക്ക്ഓരോ ആറിനും 20 രൂപ വീതവും 
കുറിപ്പ്: - 2014 സെപ്റ്റംബർ 30 -ാം തീയതിയോ അതിനു ശേഷമോ നൽകിയിട്ടുള്ള 

ഏതെങ്കിലും അധിക നികുതി, ഭാവിയിൽ നൽകേണ്ടതായ നികുതി 

തുകയിലേക്ക് വകകൊള്ളിക്കാവുന്നതാണ്. . 
- 3. റദ്ദാക്കലും ഒഴിവാക്കലും. - ( 1) 2016 - ലെ കേരള ഭൂനികുതി ( ഭേ ദ ഗ തി ) 
ഓർഡിനൻസ് (2016- ലെ 2) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

- ( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽ തന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദ ഗതി ചെയ്യ പ്പെട്ട പ്രധാന ആക്റ്റ് പ്രകാരം ചെ യ്തതോ ചെയ്ത തായി 
കരു തപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടു ത്തതോ എടു ത്ത തായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ആക്ട് പ്രകാരം ഭേദഗതി 
ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റ് പ്രകാരം ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ) 


കെ . എ . ശ്രീലത , 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


25 


